Government of Kerala 
കേരള സർക്കാർ 

2009 


Reg. No. രജി. നമ്പർ 
KL / TV ( N )/12/2009 - 2011 


OVERNME 


ാർ 


e : 2 
TENT OF 


KERALA 


a 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LIV 


No. 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


24th November 2009 

2009 നവംബർ 24 
3rd Agrahayana 1931 
1931 അഗ്രഹായനം 3 


) 46 


വാല്യം 54 


നമ്പർ 


PART III 
Ground Water Department 


ദർഘാസ് പരസ്യം 


നമ്പർ ജി. ഡബ്ലിയു . ഡി. ഒ. റ്റി./ 1425/2009. 

2009 നവംബർ 5 , 
- കേരള ഭൂജല വകുപ്പ്, തിരുവനന്തപുരം ജില്ലാ ഓഫീസിൽ നിന്നും ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ താഴെ പറയുന്ന 
പദ്ധതികൾ നടപ്പിലാക്കുന്നതിനായി അംഗീകൃത കരാറുകാരിൽ നിന്നും മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ഓരോ 
പ്രവൃത്തിക്കും പ്രത്യേകം ടെണ്ടറുകൾ സമർപ്പിക്കേണ്ടതാണ്. ഈ പ്രവൃത്തികളുടെ വിശദാംശങ്ങൾ ആഫീസിൽ നിന്നും ലഭിക്കുന്ന 
താണ്. 


ജോലിയുടെ സ്വഭാവം അടങ്കൽ തുക 

രൂപ 


പഞ്ചായത്ത്/ 
കോർപ്പറേഷൻ 


നിരതദ്രവ്യം 
രൂപ് 


ഫോറവില 
രൂപ് 


ക്രമ ടെണ്ടർ നമ്പർ 
നമ്പർ 
(1) 

(2) 
- 1 ജി. ഡബ്ല / ഡി.ഒ. റ്റി/ 

1425 / 09 


( 3 ) 


2 , 50 , 000 


24 % 


500 + വാറ്റ് 


മിനി ജലവിതരണ 

- പദ്ധതി 


അമ്പലക്കാല 
കുന്നത്തുകാൽ 
പഞ്ചായത്ത് 


- 2 


85,750 


24 % 


400 + വാറ്റ് 


ജി. ഡബ്ല / ഡി. ഒ . റ്റി / 

1269 / 09 


മിനി ജലവിതരണ 

പദ്ധതി 


കഴക്കൂട്ടം 
ജി.എച്ച്.എസ്.എസ്. 


3 


മിനി ജലവിതരണ 


56, 650 


വെള്ളനാട് 


21/ 


% 


400 + വാറ്റ് 


ജി . ഡബ്ല / ഡി . ഒ. റ്റി / 

455 / 09 


പദ്ധതി 


Gaz . No. 46 /2009/DTP (Ground Water). 


84 


KERALA GAZETTE 


[PART III 


(1) 


( 3 ) 


4 


95, 500 


214 % 


400 + വാറ്റ് 


ജി. ഡബ്ല / ഡി. ഒ. റ്റി/ 

1006/ 09 ( A ) 


മിനി ജലവിതരണ 

പദ്ധതി 


മേമല വലിയ 
വേങ്ങോട് വിതുര 
പഞ്ചായത്ത് 


- 5 


1,70 , 000 


21 


% 


400 + വാറ്റ് 


ജി . ഡബ്ല / ഡി . ഒ. റ്റി / 

1006 /09 ( B ) 


മിനി ജലവിതരണ 

പദ്ധതി 


മരുതാമല അവാർഡ്- 

ഗ്രാമം - വിതുര 
പഞ്ചായത്ത് 


6 


| 1, 00, 000 


400 + വാറ്റ് 


ജി. ഡബ്ല / ഡി. ഒ . റ്റി / 

609/ 09 


വിവിധ 
ജോലികൾക്കു 


ഐ .എസ്. ഐ .മുദ്രയുള്ള 
180 എം . എം . 6 കെ . ജി . 

സെ . മീ .2 പി. വി . സി . 
പൈപ്പ് വിതരണം 
ചെയ്യുന്നതിന് 


ള്ളത് 


ദർഘാസ് ലഭിക്കുന്ന സ്ഥലം ജില്ലാ ആഫീസ്, ഭൂജല വകുപ്പ്, ജലവിജ്ഞാന ഭവൻ, കവടിയാർ, തിരുവനന്തപുരം- 03. 
ദർഘാസ് ഫോറം ലഭിക്കുന്ന തീയതിയും സമയവും 23 -11- 2009 മുതൽ 26- 11-2009, 1 മണി വരെ. 
ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും സമയവും 26- 11 -2009, 2.30 മണി. 
ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - 26- 11- 2009, 3 മണി. 


ദർഘാസ് ദിവസം അവധിയാണെങ്കിൽ തൊട്ടടുത്ത പ്രവർത്തി ദിവസം ടെണ്ടറുകൾ സന്നിഹിതരാകുന്ന കോൺട്രാക്ടർമാരുടെ 
സാന്നിദ്ധ്യത്തിൽ തുറന്ന് പരിശോധിക്കുന്നതാണ്. സർക്കാരിന്റെ എല്ലാ നിയമങ്ങളും ഈ ടെണ്ടറിനും ബാധകമായിരിക്കും. യാതൊരു 
കാരണവും കൂടാതെ ടെണ്ടർ റദ്ദാക്കുന്നതിനുള്ള അധികാരം ജില്ലാ ആഫീസറിൽ നിക്ഷിപ്തമായിരിക്കും. 


ജില്ലാ ആഫീസറുടെ കാര്യാലയം, 
ജലവിജ്ഞാന ഭവൻ, 
അമ്പലമുക്ക്, കവടിയാർ പി. ഒ., 
തിരുവനന്തപുരം. 


(ഒപ്പ്) 
ജില്ലാ ഓഫീസർ 
( കേരള ഗവർണ്ണർക്കുവേണ്ടി). 


